Regn .No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No. KL / TV ( N )/634/ 2015 -17 


GOVERNN 


- 
കര 


වතුර 


രള സർക് 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2017 ഫെബ്രുവരി 28 
28th February 2017 

1192 കുംഭം 16 
16th Kumbham 1192 
1938 ഫാൽഗുനം 9 
9th Phalguna 1938 


Vol. VI J 


No . 1 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


KERALA BOOKS AND PUBLICATIONS SOCIETY 
(An undertaking of the Government of Kerala ) 
Kakkanad P . O ., Kochi- 682 030 , 

Ernakulam , Kerala 

website :www .keralabooks.org . 
E - mail : md @ keralabooks.org , books.kbps @ gmail.com 

-- ലേല പരസ്യം 
നമ്പർ പി . ആന്റ് എ5/ 835 /395. 

2017 ജനുവരി 28. 
കേരളാ ബുക് സ് ആന്റ് പബ്ലിക്കേഷൻ സ് 
സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള താഴെ പറയുന്ന വാഹനം 
2017 മാർച്ച് മാസം 30 -ാം തീയതി വ്യാഴാഴ്ച പകൽ 11 മണിക്ക് 
സൊസൈറ്റിയിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നു . 


വണ്ടി നമ്പർ - KL 07 BG 8629 . 
മോഡൽ കോർപിയോ 2007 . 
നിരതദ്രവ്യം - - 30,000. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
ഒരു മണിക്കൂർ മുമ്പ് - 3 0 , 000 നിരതദ്രവ്യമായി 
കെട്ടിവയ്ക്കേണ്ടതുമാണ്. കൂടാതെ, മേൽപറഞ്ഞ വാഹനം 
വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് 2017 മാർച്ച് മാസം 29 -ാം തീയതി 
ബുധനാഴ്ച പകൽ 4 മണിക്ക് മുമ്പായി " സ് കോർപിയോ 
വാങ്ങുന്നതിനുള്ള ദർഘാസ് 


എന്നെഴുതിയ സീൽ ചെയ്ത് കവറിൽ ദർഘാസ് 
മുൻകൂട്ടി നേരിട്ടോ തപാൽ മാർഗ്ഗമോ കേരളാ ബുക്ക്സ് ആന്റ് 
പബ്ലിക്കേഷൻസ് സൊസൈറ്റി ഓഫീസിൽ ലഭിക്കത്തക്കവിധം 
സമർപ്പിക്കാവുന്നതാണ്. ദർഘാസിനോടൊപ്പം മേൽപ്പറഞ്ഞ 
നിരക്കിലും തുകയ്ക്കമുള്ള കെ . ബി . പി . എസ്. ചെയർമാൻ 
& മാനേജിംഗ് ഡയറക്ടറുടെ പേരിൽ ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് 
നിരതദ്രവ്യമായി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ലേലത്തിൽ 
പങ്കെടുക്കാനെത്തുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതും ലേലം വിളിച്ച തുക, ദർഘാസ് തുക 
എന്നിവയിൽ കൂടിയ തുക യുക്തമെന്നു തോന്നുന്നപക്ഷം 
പ്രസ്തുത തുക വിളിച്ച / സമർപ്പിച്ച ആളിന്റെ പേരിൽ വിൽപന 
നിശ്ചയിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേല ദർഘാസ് 
തുകയും നികുതിയും ഉൾപ്പെടെയുള്ളതുകയുടെ പകുതിയിൽ 
നിന്ന് നിരതദ്രവ്യം കിഴിച്ചുള്ള തുക ലേസ്ഥലത്ത് വച്ച് 
അടയ്ക്കേണ്ടതും നികുതിയുൾപ്പെടെയുള്ള ബാക്കി തുക 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി 7 ദിവസത്തിനുള്ളിൽ അടച്ച് 
സ്വന്തം ചെലവിൽ ലേലം/ ദർഘാസ് പ്രകാരം ലഭിച്ച വാഹനം 
നീക്കം ചെയ്യേണ്ടതുമാണ്. 

മേൽപറഞ്ഞ പ്രകാരം ലേലം/ ദർഘാസ് കൊണ്ടയാൾ 
മുകളിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ ലംഘിച്ചാൽ, 
ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം കെ . ബി. പി. എസ്.- ലേക്ക് 
മുതൽകൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമാണ്. 
പുനർലേലത്തിൽ കെ . ബി . പി . എസ്. - ന് എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ പ്രസ്തുത തുക ആദ്യം ലേലം/ ദർഘാസ് 
കൈക്കൊണ്ടയാളിൽ നിന്ന് ഈടാക്കുന്നതാണ്. 


- ( ഒപ്പ്) 
ചെയർമാൻ & മാനേജിംഗ് ഡയറക്ടർ. 


